Kerala Gazette No. 44 dated 5th November 2019 . 
PART I 


Section iji 


GOVERN 


കേരള 


0100 


VMENT OF 


2 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 


2018 സെപ്റ്റംബർ 12 
നമ്പർ 6746 ലെഗ്.എച്ച്.1/2018 / നിയമം. തിരുവനന്തപുരം, 1194 ചിങ്ങം 27 

1940 ഭാദം 21 . 
2018 സെപ്റ്റംബർ 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


G1/2018/DTP. 


17 


2018 - ലെ 45 -ാം നമ്പർ ഓർഡിനൻസ് 
2018 - ലെ കേരള സഹകരണ ആശുപ്രതി 
- കോംപ്ലക്സും മെഡിക്കൽ സയൻസസ് 

അക്കാദമിയും ( നടത്തിപ്പും ഭരണ 
- നിർവ്വഹണവും ഏറ്റെടുക്കൽ) 

ഓർഡിനൻസ് 
കണ്ണൂർ ജില്ലയിലെ പരിയാരത്തെ മെഡിക്കൽ സയൻസസ്അക്കാദമിയും 
സഹകരണ ആശുപത്രി ക്ലോപ്ലക്സസും നടത്തുന്ന മെഡിക്കൽ 
കോളേജിന്റെയും ആശുപ്രതിയുടെയും ശരിയായ പ്രവർത്തനം 
ഉറപ്പു വരുത്തുന്നതിനായി സഹകരണ ആശുപ്രതി 
കോംപ്ലക്സിന്റെയും മെഡിക്കൽ സയൻസസ് 
അക്കാദമിയുടെയും സംരംഭത്തിന്റെ നടത്തിപ്പ് 
ഏറ്റെടുക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടതോ 
ആനുഷംഗികമോ ആയ കാര്യങ്ങൾക്കും 
വേണ്ടി വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള 


ഒരു 

ഓർഡിനൻസ് 
പീഠിക . 2018 - ലെ കേരള സഹകരണ ആശുപത്രി കോംപ്ലക്സം മെഡിക്കൽ 
സയൻസസ് അക്കാ ദ മിയും ( ന ട ത്തിപ്പും ഭര ണ നിർവ്വ ഹ ണവും ഏറ്റെടുക്കൽ) 
ഓർഡിനൻസ് (2018- ലെ 33 ) 2018 ഏപ്രിൽ 14 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബര 
പ്പെടുത്തിയതിനാലും; 

2018 ജൂൺ 4 -ാം തീയതി ആരംഭിച്ച് 2018 ജൂൺ 25 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

| പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2018 - ലെ 
കേരള സഹകരണ ആശുപ്രതി കോംപ്ലക്സം മെഡിക്കൽ സയൻസസ് അക്കാദമിയും 
( നടത്തിപ്പും ഭരണനിർവ്വഹണവും ഏറ്റെടുക്കൽ) ഓർഡിനൻസ് ( 2018 - ലെ 41) 2018 
ജൂലൈ 6 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിട്ടുള്ളതിനാലും; 

- 2018 ആഗസ്റ്റ് 30 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം തന്നെ അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെസമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് 


18 


പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 

-- ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2 ) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം 2018 - ലെ കേരള സഹകരണ ആശുപത്രി കോംപ്ലക്സസും മെഡിക്കൽ 
സയൻസസ് അക്കാദ മിയും ( ന ട ത്തിപ്പും ഭര ണ നിർവ്വ ഹ ണവും ഏറ്റെടുക്കൽ) 
ഓർഡിനൻസ് (2018- ലെ 41) 2018 ഒക്ടോബർ 11 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുന്ന 
തിനാലും; 
- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും; 
-- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടികൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡ പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 

-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ഓർഡിനൻസിന് 2018 - ലെ കേരള 
സഹകരണ ആശു പ്രതി കോംപ്ലക്സസും മെഡിക്കൽ സയൻസസ് അക്കാദമിയും 
( നടത്തിപ്പും ഭരണനിർവ്വഹണവും ഏറ്റെടുക്കൽ) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

- ( 2) ഇത് 2018 ഏപ്രിൽ 14 -ാം തീയതി പ്രാബല്യത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 

| 2 . നിർ വ ച ന ങ്ങ ൾ . - ഈ ഓർ ഡി നൻ സിൽ സന്ദർഭം മറ്റു വിധ ത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം; 

- ( എ ) “ മെഡിക്കൽ സയൻസസ് അക്കാദമി ” എന്നാൽ കണ്ണൂർ ജില്ലയിലെ 
പരിയാരം മെഡിക്കൽ സയൻസസ് അക്കാദമി എന്നറിയപ്പെടുന്നതും 1860 - ലെ 
സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്റ്റിൻ ( 1860 - ലെ XXI -ാം കേന്ദ്ര ആക്റ്റ്) കീഴിൽ 
1993- ലെ 503 -ാം നമ്പർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ 
സൊസൈറ്റി എന്നർത്ഥമാകുന്നു; 

- ( ബി ) “ സഹ ക രണ ആശു പ്രതി കോംപ്ലക്സ് സ് എന്നാൽ 1969 - ലെ കേരള 
സഹകരണ സംഘ ആക്റ്റിൻ ( 1969 - ലെ 21) കീഴിൽ 4386 -ാം നമ്പർ രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റോടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കണ്ണൂരിലെ കേരള സംസ്ഥാന സഹകരണ 
ആശുപ്രതി കോംപ്ലക്സം സെന്റർ ഫോർ അഡ്വാൻസ്ഡ് മെഡിക്കൽ സർവ്വീസസ് 
ലിമിറ്റഡും എന്നറിയപ്പെടുന്ന സഹകരണ സംഘം എന്നർത്ഥമാകുന്നു ; 


19 


( സി ) “ സ്ഥാപനം എന്നാൽ മെഡിക്കൽ സയൻസസ് അക്കാദ മിയുടെ 
മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെയും ചട്ടങ്ങളുടെയും റെഗുലേഷനുകളുടെയും 
കീഴിൽ സ്ഥാപിച്ചിട്ടുള്ള പരിയാരം മെഡിക്കൽ കോളേജും, സഹകരണ ആശുപത്രി 
കോംപ്ലക്സിനാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആശുപത്രിയും അതിനോട് ബന്ധപ്പെട്ടതും 
അതിനായി ഉപയോഗിക്കുന്നതുമായ ഡിസ്പെൻസറികളും അതിൽ മെഡിക്കൽ 
കോളേജും ആശുപ്രതിയുമായി ബന്ധപ്പെട്ടോ, കൂട്ടിച്ചേർത്തോ അനുബന്ധമായോ 
ഉപയോഗിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ലക്ച്ചർ മുറികളുംമ്യൂസിയങ്ങളും പരീക്ഷണ 
ശാലകളും ഗ്രന്ഥശാലകളും ഹോസ്റ്റലുകളും ബോർഡിംഗ് മന്ദിരങ്ങളും ഉൾപ്പെടുന്നതും 
ഇപ്പോൾ സൊസൈറ്റികളുടെ കൈവശത്തിലും നിയന്ത്രണത്തിലുമുള്ള മെഡിക്കൽ 
കോളേജിലും ആശു പ്രതി യിലും ഉള്ള എല്ലാ ആസ്തികളും അവ കാ ശ ങ്ങളും 
അധികാരങ്ങളും അധികാരപ്പെടുത്തലുകളും വിശേഷാധികാരങ്ങളും ഫർണീച്ചറും 
സ്റ്റോഴ്സും സജ്ജീകരണങ്ങളും മോട്ടോർ വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ക്യാഷ് 
ബാലൻസും കരുതൽ ഫണ്ടും നിക്ഷേപങ്ങളും ബുക്കുകടങ്ങളും മറ്റെല്ലാ ജംഗമാവകാ 
ശങ്ങളും താൽപ്പര്യങ്ങളും ഉൾപ്പെടുന്നതുമാണ്; 

( ഡി ) “ സർക്കാർ ” എന്നാൽ കേരള സർക്കാർ എന്നർത്ഥമാകുന്നു ; 

( ഇ ) “ഗവേണിംഗ് കൗൺസിൽ ” എന്നാൽ മെഡിക്കൽ സയൻസസ് അക്കാദ 
മിയുടെ ഗവേണിംഗ് കൗൺസിൽ എന്നർത്ഥമാകുന്നു ; 

- (എഫ്) “ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവ്” എന്നാൽ ഔദ്യോഗിക ഗസറ്റിൽ 
വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവ് എന്നർത്ഥമാകുന്നു ; 

( ജി ) “ നിർണ്ണയിക്കപ്പെട്ട് എന്നാൽ ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കിയ 
ചട്ടങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; 

- (എച്ച്) “ സൊസൈറ്റികൾ എന്നാൽ സഹകരണ ആശുപ്രതി കോംപ്ലക്സം 
മെഡിക്കൽ സയൻസസ് അക്കാദമിയും എന്നർത്ഥമാകുന്നു . 

- 3. സൊസൈറ്റികളുടെ നടത്തിപ്പ് ബോർഡ് ഏറ്റെടുക്കണമെന്ന്. - സർക്കാരിന്, ഒരു 
വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവിനാൽ, വ്യക്തികളുടെ ഒരു നികായത്തെ, അതിൽ 
പറഞ്ഞിരിക്കുന്ന തീയതി മുതൽക്ക് സൊസൈറ്റികളുടെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതിനായി 
നിയമിക്കാവുന്നതും (ഇതിനുശേഷം കൺട്രോൾ ബോർഡ് എന്നാണ് പരാമർശിക്ക 
പ്പെടുക), തദനന്തരം പ്രസ്തുതഉത്തരവിൽ പരാമർശിക്കാവുന്ന അങ്ങനെയുള്ള 
വിധത്തിൽ സർക്കാർ അത് നിയന്ത്രിക്കേണ്ടതുമാണ്. 

4. 3 -ാം വകുപ്പ് പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവിന്റെ 
പ്രാബല്യം. (1) സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതിനായി ഒരു കൺട്രോൾ 
ബോർഡിനെ നിയമിച്ചുകൊണ്ട് 3 -ാം വകുപ്പിൻ കീഴിൽ ഒരു വിജ്ഞാപനം ചെയ്യപ്പെട്ട 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ, 


( എ ) സഹകരണ ആശുപ്രതി കോംപ്ലക്സിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ 
പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ബോർഡ് ഓഫ് ഡയറക്ടർമാരും 
മെഡിക്കൽ സയൻസസ് അക്കാദമിയുടെ ഗവേണിംഗ് കൗൺസിലിന്റെ പ്രസിഡന്റും 
വൈസ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും നിർവ്വാഹക സമിതിയും ഉൾപ്പെടെയുള്ള 
സഹകരണ ആശുപ്രതി കോംപ്ലക്സിന്റെയും മെഡിക്കൽ സയൻസസ് അക്കാദമി 
യുടെയും നടത്തിപ്പിന്റെ ചുമതലയുള്ള എല്ലാ ആളുകളും അപ്രകാരമുള്ള അവരുടെ 
ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒഴിഞ്ഞതായി കരുതപ്പെടേണ്ടതാണ്; 

( ബി ) തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ 
അട ങ്ങി യി രു ന്നാലും സഹ ക രണ ആശു പ്രതി കോംപ്ലക്സിന്റെ ഗവേ ണിംഗ് 
കൗൺ സി ലി ന്റെ യും ഡയറക്ടർ ബോർഡിന്റെ യും , മെഡിക്കൽ സയൻസസ് 
അക്കാദമിയുടെ ഗവേണിംഗ് കൗൺസിലിന്റെയും നിർവ്വാഹക സമിതിയുടേയും എല്ലാ 
അധികാരങ്ങളും വിനിയോഗിക്കാൻ കൺട്രോൾ ബോർഡിന് മാത്രമേ അവകാശമുണ്ടായി 
രിക്കുകയുള്ളൂ; 

( സി ) വിജ്ഞാ പനം ചെയ്യപ്പെട്ട ഉത്ത ര വിന്റെ തീയതി മുതൽ 
സൊസൈറ്റികളുടെ സ്ഥാപനം കൺട്രോൾ ബോർഡിന്റെ അധീനതയിലായിരിക്കുന്നതും, 
ആയത് അപ്രകാരമുള്ള തീയതിക്കുശേഷം എത്രയും പെട്ടെന്നുതന്നെ സംരംഭത്തിന്റെ 
കീഴിലുള്ള എല്ലാ സ്വത്തുക്കളും ആസ്തികളും ജംഗമങ്ങളും വ്യവഹരിക്കപ്പെടാവുന്ന 
എല്ലാ അ വ കാ ശ ങ്ങളും അതിന്റെ കൈ വ ശ ത്തിലും നിയ ന്ത ണ ത്തിലും 
കൊണ്ടുവരുന്നതിന് ആവശ്യമായേക്കാവുന്ന എല്ലാ നടപടികളും എടുക്കേണ്ടതുമാണ്. 


5. ദുരുദ്ദേശ്യത്തോടുകൂടിയ കരാറുകൾ റദ്ദാക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ 
ചെയ്യുക. - 4 -ാം വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് ഹാനികരമാകാതെ, 3 -ാം 
വകുപ്പിൻ കീഴിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപുള്ള 
ഏതെങ്കിലും സമയത്ത് സൊസൈറ്റികളും ഏതെങ്കിലും വ്യക്തിയും തമ്മിലുണ്ടാക്കിയ 
ഏതെങ്കിലും കരാറോ ഉടമ്പടിയോ, സദുദ്ദേശ്യത്തോടെഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതല്ലായെന്നും 
സൊസൈറ്റികളുടെ താൽപ്പര്യത്തിന് ഹാനികരമാകുന്നതാണെന്നും കൺട്രോൾ 
ബോർഡിന് ബോധ്യമാകുന്നപക്ഷം, അതിന് അങ്ങനെയുള്ള കരാറോ ഉടമ്പടിയോ 
റദ്ദാക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. 

6. സ്വത്തിന്റെ കൈവശവും അത് സംബന്ധിച്ച രേഖകളും നൽകുന്നതിനുള്ള 
ചുമ തല . - ( 1 ) 3 -ാം വകു പ്പിൻ കീഴിൽ വിജ്ഞാ പനം ചെയ്യ പ്പെട്ട ഉത്ത ര വ് , 
പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം സഹകരണ ആശുപത്രി കോംപ്ലക്സി 
ന്റെയും മെഡിക്കൽ സയൻസസ് അക്കാദമി യു ടേയും ഏതെങ്കിലും സ്വത്തിന്റെ 
കൈവശമോ സൂക്ഷിപ്പോ നിയന്ത്രണമോഉള്ള ഏതൊരാളും ആ സ്വത്ത് ബോർഡിനോ 
അല്ലെങ്കിൽ ബോർഡ് ഇതിലേക്കായി അധികാരപ്പെടുത്തിയേക്കാവുന്ന അങ്ങനെയുള്ള 
ഏതെങ്കിലും ആളിനോ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ്. 


21 


(2 ) ഏതൊരാളും, ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതിയിൽ, അയാളും 
ഏതെങ്കിലും സൊസൈറ്റിയും തമ്മിലുള്ള ഏതെങ്കിലും കത്തുകളോ മറ്റേതെങ്കിലും 
സന്ദേശങ്ങളോ ഉൾപ്പെടെ അയാളുടെ കൈവശമുള്ളതോ അയാളുടെ നിയന്ത്രണ് 
ത്തിലുള്ളതോ ആയ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ബുക്കുകളോ 
പമാണ ങ്ങളോമറ്റേതെങ്കിലും കടലാ സുക ളോ , തത്സമയം പ്രാബല്യത്തിലുള്ള 
നിയമത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, അങ്ങനെയുള്ള ബുക്കുകളുടെയും 
പ്രമാണങ്ങളുടെയും മറ്റേതൊരു കടലാസുകളുടെയും (അപ്രകാരമുള്ള കത്തുകളോ മറ്റ് 
വിവരങ്ങളോ ഉൾപ്പെടെ) കണക്ക് ബോർഡിന് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥനായിരിക്കു 
ന്നതും അവ ബോർഡിനോ ബോർഡ് ഇതിലേക്കായി ചുമതലപ്പെടുത്തിയേക്കാവുന്ന 
അങ്ങനെയുള്ള ഏതൊരു ആളിനോ നൽകേണ്ടതുമാണ്. 

| (3) സൊസൈറ്റികളുടെ എല്ലാ സ്വത്തുക്കളുടെയും കൈവശം സംരക്ഷിക്കുന്ന 
തിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാരിന് സ്വീകരിക്കാവുന്നതാണ്. 

7. വിശദ വിവരങ്ങൾ നൽകുന്നതിനുള്ള ചുമതല. - -3 -ാം വകുപ്പിൻ കീഴിൽ 
വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവിന്റെ തീയതി മുതൽ പത്ത് ദിവസത്തിനുള്ളിലോ, 
ഇതി ലേ ക്കാ യി സർക്കാർ അ നു വ ദി ക്കാ വുന്ന അങ്ങ നെ യുള്ള കൂടു തൽ 
സമയത്തിനുള്ളിലോ സഹകരണ ആശുപ്രതി കോംപ്ലക്സം മെഡിക്കൽ സയൻസസ് 
അക്കാദമിയും ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതിയിൽ അതാതു സൊസൈറ്റി 
ക്കുള്ള എല്ലാ സ്വത്തുക്കളുടേയും ആസ്തികളു ടേയും (ബുക്ക്ലൈറ്റുകളു ടേയും 
നിക്ഷേപങ്ങളുടെയും വകകളുടേയും വിവരങ്ങൾ ഉൾപ്പെടെ) അങ്ങനെയുള്ള പ്രാരംഭ 
തീയതിയിൽ അതതു സൊസൈറ്റിക്കുള്ള എല്ലാ ബാദ്ധ്യതകളുടെയും കടപ്പാടുകളുടെയും 
കൂടാതെ ബന്ധപ്പെട്ട സൊസൈറ്റി ഏർപ്പെട്ടിട്ടുള്ളതും അങ്ങനെയുള്ള പ്രാരംഭ 
തീയ തി യിൽ പാബ ല്യ ത്തി ലു ള്ള തു മായ എല്ലാ ഉടമ്പടി ക ളു ടെ യും ഒരു 
പൂർണ്ണവിവരപ്പട്ടിക ബോർഡിന് നൽകേണ്ടതാണ്. 

8. പരിശോധനയ്ക്കുള്ളഅധികാരം. (1) ഏതെങ്കിലും സ്വത്ത് സഹകരണ 
ആശുപ്രതി കോംപ്ലക്സിന്റേത് ആണോ മെഡിക്കൽ സയൻസസ് അക്കാദമിയുടേത് 
ആണോ എന്ന് തീർച്ച യാ ക്കേണ്ട ആവ ശ്യ ത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ 
ഓർഡിനൻസിലോ അതിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലോ പറഞ്ഞിട്ടുള്ള 
മറ്റേ തെ ങ്കിലും ആ വ ശ്യ ത്തിന് വേണ്ടി യോ , ഇതി ലേ ക്കായി സർക്കാർ 
അധികാരപ്പെടുത്തിയ ഏതൊരാൾക്കും, 

( എ ) ഏത് പരിസരത്തും പ്രവേശിക്കാനും പരിശോധിക്കാനും; 

( ബി ) സഹകരണ ആശുപ്രതി കോംപ്ലക്സിന്റെയോ മെഡിക്കൽ സയൻസസ് 
അക്കാദമിയുടെയോ ഏതെങ്കിലും രജിസ്റ്ററിന്റെയോ രേഖയുടെയോ കൈവശമോ 
സൂക്ഷിപ്പോ നിയന്ത്രണമോ ഉള്ള ഏതൊരാളോടും അങ്ങനെയുള്ള രജിസ്റ്ററോ രേഖയോ 
ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നതിനും; 


22 


- ( സി ) സഹകരണ ആശുപ്രതി കോംപ്ലക്സിന്റെയോ മെഡിക്കൽ സയൻസസ് 
അക്കാദമിയുടെയോ വകയായിട്ടുള്ളതോ അതിന്റെ വകയാണെന്ന് അവകാശമുന്നയിച്ചിട്ടു 
ള്ളതോ ആയ ഏതെങ്കിലും സ്വത്തിന്റെ കൈ വ ശ ക്കാ ര നോട് അങ്ങ നെ യുള്ള 
കണക്കുകളോ ബുക്കുകളോ മറ്റ് പ്രമാണങ്ങളോ അപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട 
ആളിന് സമർപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ ആവശ്യമാണെന്ന് ന്യായമായി അയാൾ 
കരുതാവുന്ന അങ്ങനെയുള്ള വിവരം അയാൾക്ക് നൽകണമെന്നോ ആവശ്യപ്പെടു 
ന്നതിനും; 

( ഡി ) സഹകരണ ആശുപ്രതി കോംപ്ലക്സിന്റെയോ മെഡിക്കൽ സയൻസസ് 
അക്കാദമിയുടെയോ നിയന്ത്രണ മു ള്ളതോ അവ യു മായി ബന്ധപ്പെട്ട ജോലിക്ക് 
നിയോഗിച്ചിട്ടുള്ളതോ ആയ ഏതൊരാളെയും വിസ്തരിക്കുന്നതിനും ബന്ധപ്പെട്ട 
സൊസൈറ്റിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും പ്രസ്താവന നൽകുന്നതിന് 
അയാളോട് ആവശ്യപ്പെടുന്നതിനും, അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


( 2) ( 1) -ാം ഉപവകുപ്പുപ്രകാരം സർക്കാർ അധികാരപ്പെടുത്തിയ ഏതൊരാളും 
ഇൻഡ്യൻ ശിക്ഷാനിയമസംഹിതയിലെ (1860- ലെ 45 -ാം കേന്ദ്ര ആക്ട്), 21-ാം വകുപ്പിന്റെ 
അർത്ഥവ്യാപ്തിക്കുള്ളിൽപ്പെടുന്ന പബ്ലിക്സർവന്റ് ആയി കരുതപ്പെടേണ്ടതാണ്. 
-- 9. സൊസൈറ്റികളിലെ അധ്യാപകരുടെയും മറ്റ് ജീവനക്കാരുടെയും നിബന്ധനകൾ 
നിശ്ചയിക്കൽ. (1) 3 -ാം വകുപ്പിൻ കീഴിൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവ് 
തീയതിക്ക് തൊട്ടു മുൻപ്, പരിയാരം മെഡിക്കൽ കോളേജിലോ, ആശുപ്രതിയിലോ 
ജോലി ചെയ്യുന്നതോ അതുമായി ബന്ധപ്പെട്ടതോ ആയ എല്ലാ ഉദ്യോഗസ്ഥരും മറ്റ് 
ജീവനക്കാരും വിജ്ഞാപനം ചെയ്യപ്പെട്ട ഉത്തരവ് തീയതി മുതൽ അതതുസംഗതി 
പോലെ, സൊസൈറ്റിയുടെഉദ്യോഗസ്ഥനോ മറ്റ് ജീവനക്കാരനോ ആകുന്നതും ഈ 
ഓർഡിനൻസ് വിളംബരപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് ഉണ്ടാകുമായിരുന്ന 
അതേ കാലാവധിയോടെയും അതേ ശമ്പളത്തോടെയും അതേ നിബന്ധനകളോടെയും 
ഉപാധികളോടെയും ഉദ്യോഗം വഹിക്കുന്നതുമാണ്. 

| (2) സ്ഥാപനങ്ങൾ ഒരു പ്രോവിഡന്റ്ഫണ്ടോ, സൂപ്പർ അന്വേഷൻ ഫണ്ടോ 
അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫണ്ടോ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ജീവനക്കാരനായ 
വ്യക്തിക്ക് പ്രയോജനകരമാകുന്നതിനായി രൂപീകരിച്ചിട്ടുള്ളപക്ഷം, ഈ ഓർഡിനൻസ് 
(പകാരമോ അ തിനു കീഴിലോ ആരുടെ സേവ ന ങ്ങ ളാ ണോ മാറി യത് ആ 
ഉദ്യോഗസ്ഥനെയോ മറ്റ് ജീവനക്കാരെയോ സംബന്ധിച്ച് തുക അത്തരത്തിലുള്ള 

പ്രോവിഡന്റ് ഫണ്ടിലോ സൂപ്പർ അന്വേഷൻ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റേതൊരു 
ഫണ്ടിലോ, മാറ്റത്തിന്റെ തീയതിയിൽ നില്ക്കുള്ളതുക കൈമാറ്റം ചെയ്യപ്പെടുന്നതും 
നിർണ്ണയിക്കപ്പെടാവുന്ന വിധം കൈകാര്യം ചെയ്യേണ്ടതുമാണ്. 


23 


10. ടി. ബി. സാനറ്റോറിയം നിലനിർത്തുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥ . (1) പരിയാരം 
മെഡിക്കൽ കോളേജിന്റെ പരി സ ര ത്തി ന കത്ത് പ്രവർത്തിക്കുന്ന 
ടി. ബി. സാനറ്റോറിയത്തിനെ കൺട്രോൾ ബോർഡ് നിലനിർത്തേണ്ടതും, പരേതനായ 
ശ്രീ. സാമുവൽ ആരോൺ ഉണ്ടാക്കിയ 1950 ജൂൺ 5 -ാം തീയതിയിലെ 1950- ലെ 812 -ാം 
നമ്പർ പ്രമാണത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരം ടി . ബി . രോഗികൾക്ക് സൗജന്യ 
ചികിത്സ നൽകേണ്ടതുമാണ്. 

- ( 2) ഈ ഓർഡിനൻസിൽ എന്തുതന്നെ അട ങ്ങി യി രു ന്നാലും, (1) -ാം 
ഉപ വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന ടി . ബി . സാന റോ റി യ ത്തിന്റെ ശരിയായ 
ഭരണ നിർവ്വഹണത്തിനായി സർക്കാരിന് യുക്തമെന്ന് തോന്നുന്ന അങ്ങനെയുള്ള 
നിർദ്ദേശങ്ങൾ സർക്കാരിന് കൺട്രോൾ ബോർഡിന് നൽകാവുന്നതാണ്. 
- 11. വ്യാജ പ്രസ്താവനകൾ നൽകുന്നതിനുള്ള ശിക്ഷ . (1) ഏതെങ്കിലും ആൾ, 

( എ ) ഈ ഓർ ഡി ന ൻ സി നാലോ ഈ ഓർ ഡി നൻ സിൻ കീഴിൽ 
പുറപ്പെടുവിച്ച ഏതെങ്കിലും ഉത്തരവിനാലോ ഏതെങ്കിലും പ്രസ്താവന ചെയ്യാനോ 
വിവരം നൽകാനോ ആവശ്യപ്പെടുമ്പോൾ, മുഖ്യമായ ഏതെങ്കിലും കാര്യത്തിൽ 
വ്യാജമായതും വ്യാജമാണെന്ന് തനിക്കറിയാവുന്നതോ താൻ വിശ്വസിക്കുന്നതോ 
സത്യമാണെന്ന് താൻ വിശ്വസിക്കാത്തതോ ആയ ഏതെങ്കിലും പ്രസ്താവന ചെയ്യുകയോ 
ഏതെങ്കിലും വിവരം നൽകുകയോ, അല്ലെങ്കിൽ 


( ബി ) ഈ ഓർഡിനൻസിൻ കീഴിൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ഉത്തരവ് 
പ്രകാരം സമർപ്പിക്കാൻ അയാളോട് ആവശ്യപ്പെട്ടിട്ടുള്ള, ഏതെങ്കിലും ബുക്കിലോ, 
കണക്കിലോ, രേഖയിലോ റിട്ടേണിലോ മറ്റു പ്രമാണത്തിലോ മുൻപറഞ്ഞ പ്രകാരമുള്ള 
ഏതെങ്കിലും പ്രസ്താവന ചെയ്യുകയോ ചെയ്താൽ; 

-- അയാൾക്ക്മൂന്ന് വർഷം വരെയാകാവുന്ന തടവോ അയ്യായിരം രൂപവരെയാകാവുന്ന 
പിഴയോ ഇവ രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 


( 2) ഏതെങ്കിലും ആൾ, 


( എ ) സൊസൈറ്റി ക ളുടെ ആ സ് ി ക ളുടെ ഭാഗ മായ ഏതെങ്കിലും 
സ്വത്തിൻമേൽ അയാൾക്ക് കൈവശമോ അധീനതയോ നിയന്ത്രണമോ ഉണ്ടായിരിക്കെ 
അങ്ങനെയുള്ള സ്വത്ത് കൺട്രോൾ ബോർഡിൽ നിന്നും അന്യായമായി തടഞ്ഞുവയ്ക്ക 


കയോ; 


( ബി ) സൊസൈറ്റികളുടെ ആസ്തികളുടെ ഭാഗമായ ഏതെങ്കിലും 
സ്വത്തിന്റെ കൈവശം അന്യായമായി നേടുകയോ; 


24 


( സി ) തന്റെ കൈവശത്തിലോ സൂക്ഷിപ്പിലോ നിയന്ത്രണത്തിലോ ഉണ്ടായിരി 
ക്കാവുന്ന ഏതെങ്കിലും രജിസ്റ്ററോ രേഖയോ മറ്റു പ്രമാണമോ ഈ ഓർഡിനൻസിൻ 
കീഴിൽ അധികാരപ്പെടുത്തിയ ഏതെങ്കിലും ആളിന് ഹാജരാക്കുന്നത് മനഃപൂർവ്വം 
തടഞ്ഞുവയ്ക്കുകയോ ഹാജരാക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ; 

- ( ഡി ) ആ വ ശ്യ പ്പെടുമ്പോൾ, ന്യായ മായ ഒരു കാരണവും കൂടാതെ 
ഏതെങ്കിലും കണക്കുകളോ ബുക്കുകളോ മറ്റു പ്രമാണങ്ങളോ സമർപ്പിക്കുന്നതിൽ വീഴ്ച 
വരുത്തുകയോ; ചെയ്താൽ, 

- അയാൾക്ക് മൂന്നു വർഷം വരെ യാ കാ വുന്ന തട വോ , അയ്യാ യിരം രൂപ 
വരെ യാ കാ വുന്ന പിഴയോ അല്ലെ ങ്കിൽ രണ്ടും കൂടിയോ നൽ കി 
ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 

12. ശിക്ഷാ നടപടിക്കുള്ള പരിമിതി. - യാതൊരു കോടതിയും, സർക്കാരിന്റെയോ 
സർക്കാർ ഇതിലേക്ക് വേണ്ടി അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെയോ 
മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടിയല്ലാതെ ഈ ഓർഡിനൻസ് പ്രകാരം ശിക്ഷ 
നൽകാവുന്ന ഒരു കുറ്റം നടപടിക്കെടുക്കുവാൻ പാടുള്ളതല്ല . 

13. ഉത്ത മ വി ശ്വാ സ ത്തിൽ ചെയ്ത പ്രവൃത്തികൾക്ക് സംരക്ഷ ണം . ഇ 
ഓർഡിനൻസ് പ്രകാരം, ഉത്തമവിശ്വാസത്തോടെ ചെയ്തതോചെയ്യാനുദ്ദേശിച്ചതോ ആയ 
ഏതെങ്കിലും കാര്യം സംബന്ധിച്ച് യാതൊരു വ്യവഹാരമോ പ്രോസിക്യൂഷനോ മറ്റ് 
നിയമ നടപടികളോ സർക്കാരിനോ കൺട്രോൾ ബോർഡിനോ അതിലെ ഏതെങ്കിലും 
അംഗത്തിനോ മറ്റേതെങ്കിലും ആളിനോ എതിരായി നിലനിൽക്കുന്നതല്ല. 

- 14. ഓർഡിനൻസിന്റെ അധിപഭാവം. ഈ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്കോ 
അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരവിനോ, അവയ്ക്ക് 
വിരുദ്ധമായി ഈ ഓർഡിനൻസി ല ല്ലാതെ മറ്റേതെങ്കിലും നിയമത്തി ലോ , ഈ 
ഓർഡിനൻസ് അല്ലാതെ മറ്റേതെങ്കിലും നിയമത്താൽ ( പഭാവമുള്ള ഏതെങ്കിലും 
കരണത്തിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, പ്രഭാവമുണ്ടായിരിക്കുന്നതാണ്. 
-- 15. (പതി ഫ ലവും ചെല വു കളും നൽകൽ. - ചെയർമാനും കൺ ടോൾ 
ബോർഡിലെ മറ്റംഗങ്ങൾക്കും സൊസൈറ്റികളുടെ നടത്തിപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 
നിയമിക്കപ്പെടാവുന്നതോ ജോലിക്ക് നിയോഗിക്കപ്പെടാവുന്നതോ ആയ മറ്റ് ഏതെങ്കിലും 
ആളിനും നൽകേണ്ടതായ ശമ്പളവും ബത്ത കളും മറ്റ് പ്രതിഫ ലവും കൂടാതെ 
അപ്രകാരമുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യഥാവിധി നേരിടുന്ന മറ്റെല്ലാ ചെലവുകളും 
സർക്കാർ നൽകേണ്ടതാണ്. 
- 16. ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം. (1) സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം 
വഴി ഈ ഓർഡിനൻസിന്റെ ഉദ്ദേശ്യ ങ്ങൾ നടപ്പിൽ വരു ത്തു ന്ന തിന് ചട്ട ങ്ങൾ 
ഉണ്ടാക്കാവുന്നതാണ്. 


G1/ 2018/DTP . 


25 


| 10 


( 2) ഈ ഓർഡിനൻസ് പ്രകാരമുണ്ടാക്കിയ ഓരോ ചട്ടവും അതുണ്ടാക്കി 
യതിനുശേഷം, കഴിയുന്നത്ര വേഗം, നിയമസഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ, സഭ 
മുമ്പാകെ ഒരു സമ്മേളനത്തിലോ തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിലോപെടാവുന്ന 
ആകെ പതിനാല് ദിവസക്കാലത്തേക്ക് വയ്ക്കേണ്ട തും , അപ്രകാരം അത് ഏത് 
സമ്മേളനത്തിൽ വയ്ക്കുന്നുവോ ആ സമ്മേളനമോ അതിന് തൊട്ടടുത്തു വരുന്ന 
സമ്മേളനമോ അവസാനിക്കുന്നതിന് മുമ്പ് നിയമസഭ പ്രസ്തുത ചട്ടത്തിൽ എന്തെങ്കിലും 
രൂപഭേദപ്പെടുത്തലുകൾ വരുത്തുകയോ ആ ചട്ടം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കു 
കയോ ചെയ്യുന്ന പക്ഷം, ആ ചട്ടത്തിന്, അതിനു ശേഷം, അതതു സംഗതിപോലെ, 
അപ്രകാരം രൂപഭേദപ്പെടുത്തിയ രൂപത്തിൽ മാത്രം പ്രാബല്യമുണ്ടായിരിക്കുന്നതോ 
അല്ലെങ്കിൽ യാതൊരു പ്രാബല്യവും ഇല്ലാതിരിക്കുന്നതോ ആകുന്നു . എന്നിരുന്നാലും, 
അങ്ങനെയുള്ള ഏതെങ്കിലും രൂപഭേദപ്പെടുത്തലോ റദ്ദാക്കലോ ആ ചട്ടത്തിൻ കീഴിൽ 
മുൻപ് ചെയ്തിട്ടുള്ളഏതെങ്കിലും സംഗതിയുടെ സാധുതയ്ക്ക് ഭംഗം വരാത്ത 
വിധത്തിലായിരിക്കേണ്ടതാണ്. 


17 . വൈഷമ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം. - ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നപക്ഷം, 
സർക്കാരിന്, ഉത്തരവു മൂലം, സന്ദർഭം ആവശ്യപ്പെടുന്നതുപോലെ, ആ വൈഷമ്യം 
നീക്കു ന്ന തിന് ആ വ ശ്യ മെന്ന് അവർക്ക് തോന്നുന്ന ഈ ഓർഡിനൻ സിലെ 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ലാത്ത ഏതൊരു കാര്യവും ചെയ്യാവുന്നതാണ്. 

- 18. റദ്ദാക്കലും ഒഴിവാക്കലും. - (1) 2018 - ലെ കേരള സഹകരണ ആശുപത്രി 
കോംപ്ലക്സസും മെഡിക്കൽ സയൻസസ് അക്കാദമിയും ( നടത്തിപ്പും ഭരണനിർവ്വഹണവും 
ഏറ്റെടുക്കൽ) ഓർഡിനൻസ് ( 2018 - ലെ 41) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് 
പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


പി . സദാശിവം, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


എസ്. സന്ധ്യ, 
അഡീഷണൽ നിയമ സെക്രട്ടറി. 


26 


